Government of Kerala 
കരള സർക്കാർ 

2010 


Reg. No. രജി, നമ്പർ 
KLITV ( N )/12/2009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th April 2010 
2010 ഏപ്രിൽ 20 
30th Chaithra 1932 
1932 ചൈത്രം 30 


നമ്പർ 


PART III 


Public Works Department 


ലഘദർ ഘാസ് പരസ്യം 

(നമ്പർ 16/ഇജ്ജ2009 -10) 
നമ്പർ ഡിബി- 824/2009 . 

2010 മാർച്ച് 26. 
കേരള ഗവർണ്ണർക്കുവേണി എക്സിക്യൂട്ടീവ 
എഞ്ചിനീയർ , കട്ടിട വിഭാഗം, കാട്ടയം താഴെ പറയുന്ന 
പണികൾ ക്ക് ദർഘാസുകൾ 22- 4- 2010-ാം തീയതി 
വൈകുന്നേരം 4 മണിവരെ കാണിച്ചുകൊളളുന്നു . 
ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 4 . 30 - ന് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ അദ്ദേഹം ചുമതല 
പ്പെടുത്തുന്ന മററുദ്യോഗസ്ഥനാ ഹാജരുള കരാറു 
കാരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ പ്രമാണത്തിന്റെ വില - കമനമ്പർ 1- ന് 

രൂപ 2,200 -- വാററ്, ( കമനമ്പർ 2- ന് 

രൂപ 1, 800 + വാറാ , 
കരാറുകാരനുവേണ്ട യോഗ്യതപസി യും അതിനു 

മുകളിലും 
നിർമ്മാണ കാലാവധി 4 മാസം, 


( കമ 


ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ (പ്രവൃത്തിയുടെ പേരും .( വും 
അടങ്കൽതുകയും 

രുപ് 
30ഇ 2009-10 - കാപ്പാട് പന്നി 
വളർത്തൽ കേന്ദ്രത്തിനുവേണ്ടി 
ആ ധ നി ക 

ഷ ഡ് 
നിർമ്മിക്കുക - രൂപ 14, 52,030 36,300 


ദർഘാസ പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും ഈ 
ആഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ദർഘാസ് ദിവസം ഒരു മണിവരെയും ലഭിക്കുന്നതാണ് . 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും, 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വഷിച്ചറിയാവുന്നതാണ്. 


- 2 


31 


2009- 10 - - കോട്ടയം മെഡിക്കൽ 
കോളജിൽ മാനസിക രോഗ 
ചികിൽസാ വിഭാഗത്തിനുവേണ്ടി 
ഒരു ലക്ചർ ഹാൾ നിർമ്മിക്കുക 
രൂപ 1 ,15,000 

28,750 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ബിൽഡിംഗ്സ് ഡിവിഷൻ, 
- കോട്ടയം, 


| (ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ , 


